Reg . No . രജി. നമ്പർ 
KL /TV ( N )/12/ 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


-- 


- 
കരള 
ഫ 
GOVERNO 


- 


t 


ം 


ക്കാർ 


രള സർക്കി 
WNMENT OF 


- 


KERAL 


പ 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. | 34 


Vol. LVII 
വാല്യം 57 | 


21st August 2012 
2012 ആഗസ്റ്റ് 21 
30th Sravana 1934 
1934 ശ്രാവണം 30 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Labour Department 


നോട്ടീസ് 


നമ്പർ ഡി - 4869 / 2011. 

2012 ജൂ ലൈ 21. 
ഗോകുലം എഞ്ചിനീയർ ഇന്ത്യ പവറ്റ് ലിമിറ്റഡിന്റെ 
കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . സക്കറിയ , നടക്കൽ വീട്, ചിറ്റേത്തുകര, സെപ് 
പി. ഒ., കാക്കനാട്- ന്റെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 6,29,033 ( ആറുലക്ഷത്തി ഇരുപത്തൊമ്പതി 
നായിരത്തി മുപ്പത്തിമൂന്ന്രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി 
വച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ചപകാരം ടിയാന്റെ 
ആശിതരായി നട ക്കൽ വീട്, ആഞ്ഞിക്കാത്ത് റോഡ്, 
ചിറ്റേ • ക ര , സെപ് സ് പി . ഒ ., കാക്ക നാട് ( 1) 
ശ്രീ. എൻ. കെ . മുഹമ്മദ് ( പിതാവ്), (2 ) ശ്രീമതി ഐഷാ മുഹമ്മദ് 
( മാതാവ്) എന്നിവർ മാത്രമേയുള്ളൂവെന്ന്റിപ്പോർട്ട് ചെയ്തിരി 
ക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാഞ്ഞുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണി 
ക്കുന്നതല്ല. 
റീജിയണൽ ജോയിന്റ് 

- ( ഒപ്പ്) 
ലേബർ കമ്മീഷണറുടെ എംപ്ളോയീസ് കോമ്പൻസേഷൻ 
ഓഫീസ്, 

കമ്മീഷണർ, ( റീജിയണൽ 
എറണാകുളം. 

ജോയിന്റ് ലേബർ കമ്മീഷണർ). 


